Kerala Gazette No. 17 dated 27th April 2010 . 
PART III 


EDUCATION DEPARTMENT 


വിജ്ഞാപനം 


നമ്പർ എം .( 2) 21452/ 2010 / ഡി . പി . ഐ . 

2010 മാർച്ച് 23. 
- 2010- 2012 അദ്ധ്യയന വർഷത്തേക്ക്ടീച്ചേഴ്സ് ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സിന് ( ടി . ടി. സി.) ( ഗവൺമെന്റ്/ എയ്ഡഡ് 
ടി . ടി. ഐ . കളിലേക്ക്) താഴെ പറയുന്ന യോഗ്യത ഉള്ളവരിൽ നിന്നും നിർദ്ദിഷ്ട ഫാറത്തിൽ അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
29 -11- 1997 - ലെ ഗവൺമെന്റ് ഉത്തരവ് ( പി ) നമ്പർ 471/ 97 / പൊ . വി. പ്രകാരം ടി . ടി. സി . കോഴ്സിന് യോഗ്യത നിശ്ചയിക്കുകയുണ്ടായി. 
1-4- 2002- ലെ സർക്കാർ കത്ത്നമ്പർ 1139/ ഡി3/ 2002/ പൊ . വി. നിർദേശമനുസരിച്ച് ഓരോ ടി. ടി. ഐ . യിലും എൻ. സി. റ്റി. ഇ. നിഷ്കർഷിച്ചി 
ട്ടുള്ള സീറ്റുകളിലേക്ക് മാത്രമേ പ്രവേശനം നൽകുവാൻ പാടുള്ളൂ. 


യോഗ്യതകൾ 


അപേക്ഷകർ താഴെ പറയുന്ന ഏതെങ്കിലും പരീക്ഷയിൽ ചുരുങ്ങിയത് 50 ശതമാനം മാർക്ക് നേടിയിരിക്കണം. 


1. കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി നടത്തുന്ന പ്രീഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യമായി അംഗീകരിച്ചിട്ടുള്ള പരീക്ഷ . 
- 2. കേരളത്തിലെ ഹയർ സെക്കന്ററി പരീക്ഷ ബോർഡ് നടത്തുന്ന ഹയർ സെക്കന്ററി പരീക്ഷ അല്ലെങ്കിൽ തത്തുല്യമായി 
കേരള സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പരീക്ഷ . 

- 3. ആകെയുള്ള സീറ്റുകളിൽ സയൻസ് വിഭാഗത്തിന് 40 ശതമാനം, ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിന് 40 ശതമാനം, കോമേഴ്സ് 
വിഭാഗത്തിന് 20 ശതമാനം എന്നിങ്ങനെ നിജപ്പെടുത്തിയിരിക്കുന്നു. 


മറ്റു വ്യവസ്ഥകൾ 


- 1. യോഗ്യത പരീക്ഷ പാസ്സാകാൻ മൂന്ന് ചാൻസിൽ കൂടുതൽ എടുത്തിട്ടുള്ളവർ ഈ കോഴ്സിന് അപേക്ഷിക്കുവാൻ 
അർഹത ഉണ്ടായിരിക്കുന്നതല്ല . 
- 2. മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്ക് യോഗ്യത പരീക്ഷയ്ക്ക് നിശ്ചയിച്ച മാർക്കിൽ രണ്ട് ശതമാനം ഇളവ് അനുവദിക്കുന്നതാണ്. 
പട്ടികജാതി/ പട്ടികവർഗ്ഗ വിഭാഗങ്ങൾക്ക് മാർക്കിന്റെയും ചാൻസിന്റെയും പരിധി ബാധകമല്ല. 

- 3. അപേക്ഷകർക്ക് 1-7-2010 - ൽ 17 വയസ്സിൽ കുറവുള്ളവരോ 33 വയസ്സിൽ കൂടുതലുള്ളവരോ ആകാൻ പാടില്ല. ഉയർന്ന പ്രായ 
പരിധിയിൽ പട്ടികജാതി/ പട്ടികവർഗ്ഗ വിഭാഗങ്ങൾക്ക് 5 വർഷവും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് 3 വർഷവും വിമുക്ത ഭടൻമാർക്ക് 
അവരുടെ സൈനിക സേവനത്തിന്റെ കാലയളവും ഇളവ് നൽകുന്നതാണ്. 


- 4. ലക്ഷദ്വീപിൽ നിന്നുള്ള അപേക്ഷകർക്കായി കോഴിക്കോട് ഗവൺമെന്റ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ആൺകുട്ടി 
കൾക്കും പെൺകുട്ടികൾക്കും 5 സീറ്റുകൾ വീതം (5 + 5 = 10 ) സംവരണം ചെയ്തിരിക്കുന്നു. 29- 2- 1980 - ലെ ജി. ഒ. ( ആർ. റ്റി ) 402/ 80 / പൊ . വി . 
അനുസരിച്ച് മാഹി മേഖലയിലുള്ളവർക്കും 5 (അഞ്ച്) സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നു . 

5. വിമുക്ത ഭടൻമാർക്ക് ഓരോ റവന്യൂ ജില്ലയിലും ആറ് സീറ്റ് വീതം നീക്കി വച്ചിട്ടുണ്ട്. അതിലേക്ക് ബന്ധപ്പെട്ടവർ നിശ്ചിത 
രീതിയിൽ അപേക്ഷിക്കേണ്ടതാണ്. ഈ ആറ് സീറ്റുകളിൽ വേന്ദ്രത അപേക്ഷകളില്ലെങ്കിൽ ബാക്കിയുള്ള സീറ്റുകളിലേക്ക് സൈനിക 
സേവനത്തിൽ കുറഞ്ഞത് 5 വർഷത്തെ സർവ്വീസിനുശേഷം പിരിഞ്ഞുപോയവരുടെ ഭാര്യമാരേയും അവിവാഹിതരായ മക്കളേയും 
തെരഞ്ഞെടുക്കുന്നതാണ്. അതിലേക്ക് അർഹതപ്പെട്ടവർ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ സഹിതം നിശ്ചിത രീതിയിൽ അപേക്ഷി 
ക്കേണ്ടതാണ്. 


6. ഓരോ റവന്യു ജില്ലയിലും രണ്ടു സീറ്റുകൾ വീതം ജവാൻമാരുടെ കുടുംബക്കാർക്ക് (ഭാര്യയ്ക്കും അവിവാഹിതരായ 
മക്കൾക്കും) നീക്കി വച്ചിട്ടുണ്ട്. അതിലേക്ക് അർഹതപ്പെട്ടവർ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ സഹിതം നിശ്ചിത രീതിയിൽ 
അപേക്ഷിക്കേണ്ടതാണ്. തങ്ങളുടെ നിയന്ത്രണത്തിനതീതമായി അഞ്ചുകൊല്ലം തികയാതെ തന്നെ സേവനത്തിൽ നിന്നും പിരിഞ്ഞു 
പോകേണ്ടിവരികയോ മരിക്കുകയോ ചെയ്ത ഭടൻമാരുടെ ഭാര്യമാർക്കും അവിവാഹിതരായ മക്കൾക്കും മുകളിൽ കാണിച്ച രണ്ട് 
വിഭാഗങ്ങളിൽ അർഹരായ അപേക്ഷകരില്ലെങ്കിൽ ഈ സീറ്റുകൾ നൽകാവുന്നതാണ്. 


7. മുകളിൽ സൂചിപ്പിച്ച ( 5, 6 ഖണ്ഡികകൾ) ജവാൻമാരോ പട്ടാളത്തിൽ നിന്നും പിരിഞ്ഞ് പോയവരോ അപേക്ഷകനുമായുള്ള 
ബന്ധം തെളിയിക്കുന്നതിന് തഹശീൽദാരിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റോ ജില്ലാ സൈനിക ബോർഡ്ഓഫീസറുടെ സർട്ടിഫിക്കറ്റോ 
ഹാജരാക്കേണ്ടതാണ്. 


- 8. മേൽ പ്രസ്താവിച്ച 8 സീറ്റുകളിലേക്ക് ( 6 + 2 ) വേണ്ടത്ര അർഹതയുള്ള അപേക്ഷകരില്ലെങ്കിൽ ബാക്കി വരുന്ന 
സീറ്റുകളിൽ അർഹതയുള്ള മറ്റു വിഭാഗത്തിന്റെ അപേക്ഷകൾ പരിഗണിക്കുന്നതാണ്. 


- 9. അംഗവൈകല്യമുള്ളവർക്ക് (അന്ധർ) ഉൾപ്പെടെ മൂന്ന് ശതമാനം സീറ്റ് നീക്കിവച്ചിട്ടുണ്ട്. അതിലേക്ക് അർഹതയുള്ളവർ 
ആവശ്യമായ സർട്ടിഫിക്കററുകൾകൂടി അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് [ ജി. ഒ.( എം.എസ്.) 38/81/ ജി.എഡ്യൂ . തീയതി 27 -2-1981 ). 


10 . പോർട്ട്സ് ക്വാട്ടയിൽ സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഓരോ സീറ്റു വീതം സ്പോർട്സ് 
താരങ്ങൾക്കായി നീക്കിവച്ചിട്ടുണ്ട്. [ ജി . ഒ.( എം .എസ്.) 170 / 85 / പൊ . വി തീയതി 3 - 8 - 1985] അവരുടെ അപേക്ഷകൾ സ്പോർട്സ് 
കൗൺസിൽ സ്വീകരിച്ച് 15 -5 -2010 - നകം ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് പരിഗണനയ്ക്കായി അയച്ചുകൊടുക്കേണ്ടതാണ്. 
ഈ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കെ . ഇ . ആർ. അദ്ധ്യായം 25 റൂൾ 7 അനുസരിച്ചായിരിക്കും. 

11. സ്പോർട്സ് ക്വാട്ടാ (പവേ ശ ന ത്തിന് സ്പോർട്സ് കൗൺസിലിന് അപേക്ഷ നൽകുന്നതൊഴികെയുള്ള എല്ലാ 
വിഭാഗത്തിലുംപ്പെട്ട അപേക്ഷകരെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കുന്നതിൽ നിന്നും 
ഒഴിവാക്കിയിട്ടുണ്ട്. പ്രസ്തുത അപേക്ഷകർ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ, അപേക്ഷ അറ്റസ്റ്റ് ചെയ്യുന്ന ഗസറ്റഡ് ഓഫീസറെ 
കാണിച്ച് ബോദ്ധ്യപ്പെടുത്തേണ്ടതും പ്രവേശന സമയത്ത് അതാത് സെന്ററിൽ ഹാജരാക്കേണ്ടതുമാണ്. 

12 . സർക്കാർ ഉത്തരവ് നമ്പർ ( സാധാരണ ) 773/ 93/ ഉ. പി. തീയതി 10 - 5- 1993 പ്രകാരം എൻ. സി. സി. കേഡറ്റുകൾക്ക് 10 മാർക്ക് 
വെയിറ്റേജ് നൽകുന്നതാണ്. എൻ. സി . സി . ഡയറക്ടറേറ്റിൽ നിന്നും ഇത് സംബന്ധിച്ച് നൽകുന്ന വെയിറ്റേജ് സർട്ടിഫിക്കറ്റ് 
ഉള്ളവർക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. 

13. അപേക്ഷകൾ നിശ്ചിത ഫോറത്തിൽ ബന്ധപ്പെട്ട റവന്യൂ ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് 15 -5 -2010- ന് മുൻപ് 
കിട്ടത്തക്ക രീതിയിൽ രജിസ്റ്റർ ചെയ്തതോ നേരിട്ട് സമർപ്പിക്കുകയോ ചെയ്യേണ്ടതാണ്. 

14. ഭാരത് സ്കൗട്സ് ആന്റ് ഗൈഡ്സിന്റെ രാജ്യപുരസ്കാർ അല്ലെങ്കിൽ രാഷ്ട്രപതി പുരസ്കാർ നേടിയിട്ടുള്ളവർക്ക് 
ടി. ടി. സി. പ്രവേശനത്തിന് മുൻഗണന നൽകുന്നതാണ് [ 27- 5-1975- ലെ ജി. ഒ. ( എം. എസ്.) 122/ 75 / പൊതുവിദ്യാഭ്യാസം). 


15. ജി . ഒ . ( ആർ. റ്റി.) നമ്പർ 2712/ 02/ പൊതുവിദ്യാഭ്യാസം തീയതി 16 -8 - 2002 പ്രകാരം തമിഴ് ടി. ടി . ഐ . കളിൽ ആകെയുള്ള 
സീറ്റുകളിൽ 10 % (പത്ത് ശതമാനം) തമിഴ്നാട്ടിൽ നിന്നുള്ള ഹയർ സെക്കന്ററി പരീക്ഷ പാസ്സായ കുട്ടികൾക്കായി സംവരണം 
ചെയ്തിരിക്കുന്നു . കൂടാതെ 13 - 11- 2003- ലെ ജി . ഒ. ( ആർ. റ്റി.) നമ്പർ 4627/ 2003/ പൊതുവിദ്യാഭ്യാസം പ്രകാരം കേരളത്തിലെ അർഹരായ 
മുഴുവൻ കുട്ടികൾക്കും തമിഴ് ടി . ടി. ഐ . കളിൽ അഡ്മിഷൻ നൽകിയതിനുശേഷം ബാക്കി വരുന്ന സീറ്റുകളിലേക്ക് തമിഴ്നാട്ടിൽ 
നിന്ന് + 2 പാസ്സായ കുട്ടികൾക്ക് അഡ്മിഷൻ നൽകുന്നതാണ്. 


- 16. ഒരു അപേക്ഷകൻ ഒരു റവന്യു ജില്ലയിൽ മാത്രമേ അപേക്ഷിക്കുവാൻ പാടുള്ളൂ . ഒന്നിൽ കൂടുതൽ ജില്ലകളിലേക്ക് 
അപേക്ഷിച്ചാൽ അങ്ങനെയുള്ളഅപേക്ഷകൾ നിരസിക്കപ്പെടുന്നതാണ്. അഥവാ തെരഞ്ഞെടുക്കപ്പെട്ടാൽ അത് റദ്ദ് ചെയ്യുന്നതാണ്. 
ഒരു ജില്ലയിൽ മാത്രമേ അപേക്ഷിച്ചിട്ടുള്ളൂ എന്ന സത്യപ്രസ്താവന അപേക്ഷയോടൊപ്പം നൽകണം. 
- 17. അപേക്ഷ യിൽ കോളങ്ങൾ ഒന്നും പൂരിപ്പിക്കാതെ ഒഴിവാക്കി യിടാൻ പാടില്ല . ബാധകമല്ലെങ്കിൽ ബാധകമല്ല 
എന്നെഴുതേണ്ടതാണ്. 


- 18. മൈനോറിറ്റി കമ്മ്യൂണിറ്റി വിഭാഗങ്ങൾ നടത്തുന്ന ടി. ടി. ഐ . കളിൽ 50 ശതമാനം സീറ്റുകൾ പൊതു മെറിറ്റടിസ്ഥാനത്തിലും 
ബാക്കി വരുന്ന 50 ശതമാനം സീറ്റുകൾ അതാത് മൈനോറിറ്റി കമ്മ്യൂണിറ്റി വിഭാഗത്തിൽ നിന്നും യോഗ്യതയുടെ അടിസ്ഥാനത്തിലും 
പ്രവേശനം നൽകേണ്ടതാണ്. മൈനോറിറ്റി വിഭാഗത്തിൽ ഉൾപ്പെടാത്ത എയ്ഡഡ്സ്കൂളുകളിൽ 20 ശതമാനം സീറ്റുകളിലേക്ക് 
മാനേജർമാർ അർഹതയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം നൽകേണ്ടതാണ്. പ്രവേശനത്തിനുള്ള അർഹത നിശ്ചയിക്കുന്നത് താഴെ 
വിവരിച്ചിട്ടുള്ള മാനദണ്ഡം അനുസരിച്ചായിരിക്കും. 

( എ ) യോഗ്യതാ പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്ക് - 80 % 


( ബി ) ഇന്റർവ്യൂവിൽ ലഭിച്ച മാർക്ക് 

- 10 % 
( സി) സ്പോർട്സ്/ ഗെയിംസ്/യൂത്ത്ഫെസ്റ്റിവൽ - എന്നിവയിൽ വിവിധതലങ്ങളിൽ താഴെ കൊടുത്തിരിക്കുന്ന മുൻഗണന 

ക്രമമനുസരിച്ച് പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക്: 
(1) ദേശീയതലം 
(2) സംസ്ഥാനതലം 
(3) ജില്ലാതലം 
(4) ഉപജില്ലാതലം 


10 


% 


19. കെ . ഇ . ആർ. അദ്ധ്യായം 25 അനുസരിച്ച് 5 % സീറ്റുകൾ ഡിപ്പാർട്ടുമെന്റ് ക്വാട്ടയിലെ അപേക്ഷകർക്കായി നീക്കിവച്ചിട്ടുണ്ട്. 
ഡിപ്പാർട്ടുമെൻറൽ ക്വാട്ടയിൽ നിശ്ചിത അപേക്ഷകർ ഇല്ലെങ്കിൽ മാത്രം ബാക്കി സീറ്റുകളിലേക്ക് പൊതു ക്വാട്ടയിൽ അഡ്മിഷൻ 
നൽകാവുന്നതാണ്. 


| 20 . 2010 - 2012 അദ്ധ്യയന വർഷത്തെ ടി . ടി . സി . പ്രവേശനത്തിന് പ്ലസ് ടു / പ്രീഡിഗ്രിക്ക് ഇക്കൊല്ലം പരീക്ഷയെഴുതിയവർക്കും 
അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 15 - 5- 2010 ആണ്. 


- 21. ( എ ) ഓരോ ജില്ലയിലേയും അപേക്ഷകരിൽ നിന്നും മെരിറ്റടിസ്ഥാനത്തിൽ സംവരണതത്വങ്ങൾക്ക് വിധേയമായി നിലവിലുള്ള 

സീറ്റിന്റെ എണ്ണത്തേക്കാൾ മൂന്നിരട്ടി പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി ഇന്റർവ്യൂ നടത്തി മെരിറ്റ് ക്വാട്ടയിലെ മുഴുവൻ 
സീറ്റുകളും നികത്തേണ്ടതാണ്. 


( ബി ) മെരിറ്റിന്റെ അടിസ്ഥാനത്തിൽ സംവരണതത്വങ്ങൾക്ക് വിധേയമായി വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാക്കുകയും ഓരോ 

കമ്മ്യൂണിറ്റിയിലും ഉൾപ്പെട്ടവരുടെ വെയിറ്റിംഗ് ലിസ്റ്റ് പ്രത്യേകം തയ്യാറാക്കേണ്ടതുമാണ്. ഓരോ കാറ്റഗറിയിലും 
മൂന്നിരട്ടി പേരുടെ ലിസ്റ്റ് തയ്യാറാക്കേണ്ടതാണ്. ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് നിലവിലുള്ളനടപടിക്രമം സ്വീകരിക്കേണ്ടതാണ്. 
കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകാതെ വരുന്ന അപേക്ഷകർക്ക് പകരമായി ലിസ്റ്റിലെ അടുത്തയാളെ പരിഗണിക്കേണ്ടതും 
അന്നേ ദിവസം തന്നെ നികത്തേണ്ടതുമാണ്. [ ഗവൺമെന്റ് ഉത്തരവ് നമ്പർ 2594 / 2000 / പൊ . വി .( ഡി ) വകുപ്പ് 
തിരുവനന്തപുരം തീയതി 27 -6- 2000 ). 


അപേക്ഷിക്കേണ്ടവിധം 


- 1. അ പേക്ഷ നിശ്ചിത ഫോറത്തിൽ തന്നെ സമർപ്പി ക്ക ണം . മാതൃകാ ഫോറം എല്ലാ വിദ്യാഭ്യാസ ഡപ്യൂട്ടി 

ഡയറക്ടർമാരുടെയും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരുടെയും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരുടെയും ഓഫീസുകളിൽ 
നിന്നും ലഭിക്കുന്നതാണ്. അപേക്ഷകളിൽ 5 (അഞ്ച്) രൂപയ്ക്കുള്ള കോർട്ട്ഫീസ് സ്റ്റാമ്പ് നിർദ്ദിഷ്ട സ്ഥാനത്ത് ഒട്ടിച്ചിരിക്കണം. 
അല്ലെങ്കിൽ "" 0202 - 01- ജനറൽ എഡ്യൂക്കേഷൻ-102 - 06 ” എന്ന അക്കൗണ്ട് ഹെഡിൽ അഞ്ചു രൂപ ട്രഷറിയിലടച്ച ചെലാൻ 
രസീത് അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. പട്ടികജാതി/ പട്ടികവർഗ്ഗക്കാർ അപേക്ഷാഫീസ് അടയ്ക്കേണ്ടതില്ല. 


2. അപേക്ഷകർ തെരഞ്ഞെടുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന റവന്യൂ ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ മേൽവിലാസ 

ത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. 


3. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 15 - 5- 2010 ആണ്. താമസിച്ചു കിട്ടുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 
മാനേജ്മെന്റ് ക്വാട്ടയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നതിന് സ്വകാര്യ ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്മാനേജർക്ക് നേരിട്ടോ 
രജിസ്റ്റേർഡ് പോസ്റ്റായോ അപേക്ഷിക്കേണ്ടതാണ്. ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് അപേക്ഷയുടെ പകർപ്പ് 
നൽകിയിരിക്കണം. ന്യൂനപക്ഷ ടി . ടി. ഐ . കളിലേക്ക് പൊതു മെരിറ്റടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള 50 % 
സീറ്റുകളിലേക്കുള്ളഅപേക്ഷകളും ബന്ധപ്പെട്ട ടി. ടി. ഐ . മാനേജർക്ക് നൽകേണ്ടതും മാനേജർക്ക് നൽകുന്ന അപേക്ഷയുടെ 
പകർപ്പ് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർക്കും നൽകേണ്ടതാണ്. മാനേജർമാർ സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കി 

യാലുടൻ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. 
4. മേൽപ്പടി അപേക്ഷകളിലും മുകളിൽ സൂചിപ്പിച്ച പ്രകാരം കോർട്ട്ഫീസ് സ്റ്റാമ്പോ ചെലാൻ രസീതോ ചേർത്തിരിക്കണം. 
5. ഇത് സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടറാഫീസിൽ ലഭ്യമാണ്. 


- 6. ട്രെയിനിംഗ് സ്കൂളുകളുടെ ലിസ്റ്റ് ജില്ല തിരിച്ച് അനുബന്ധം 2- ൽ ചേർത്തിട്ടുണ്ട്. 


എൻ. ബി . - 


- 1. കന്നട ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സിലേക്കുള്ള അപേക്ഷകൾ കാസർഗോഡ് വിദ്യാഭ്യാസ ഉപഡയറക്ടർക്കും തമിഴ് 
ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സിലേക്കു ള്ള അപേക്ഷ കൾ തിരു വ ന ന്ത പുരം/ പാലക്കാട്/ ഇടുക്കി വിദ്യാ ഭ്യാസ 

ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കും ആംഗ്ലോ ഇന്ത്യൻ ടി . ടി . ഐ . ലേക്കുള്ള അപേക്ഷകൾ കണ്ണൂർ സെന്റ് തെരാസാസ് 
ആംഗ്ലോ ഇന്ത്യൻ ടി . ടി . ഐ . മാനേജർക്കും അയക്കേണ്ടതാണ്. 


2. ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന മാതൃകയിലുള്ള അപേക്ഷഫോറം മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. 
3. 2010 - 2012 വർഷത്തെ പ്രവേശന നടപടികൾ 10 - 6 - 2010 - നകം പൂർത്തിയാക്കുന്നതിനായി 31- 5 - 2010 - നകം മെറിറ്റ് ലിസ്റ്റും 

വെയിറ്റിംഗ് ലിസ്റ്റും തയ്യാറാക്കി 9 - 6 - 2010 - ന് മുമ്പ് ഇന്റർവ്യൂ നടത്തി 10 - 6- 2010 - ന് അദ്ധ്യയനം ആരംഭിക്കുന്നതിന് 
ആവശ്യമായ നടപടികൾ വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർ സ്വീകരിക്കേണ്ടതാണ്. 
4. 5- 2-2010 - ലെ സർക്കാർ കത്ത് നമ്പർ 22694 / ഡി3 / 09/ പൊ . വി. പ്രകാരം താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ കൂടി പുറപ്പെടുവിക്കുന്നു. 
(1) ടി. ടി . സി. പ്രവേശനത്തിന് നിശ്ചയിച്ചിട്ടുള്ള പ്രായവും യോഗ്യതയും സംബന്ധിച്ച നിബന്ധനകളിൽ യാതൊരു 

വിട്ടുവീഴ്ചയും അനുവദിക്കുന്നതല്ല. മാനേജ്മെന്റ് ക്വാട്ടയിലടക്കം പ്രവേശനത്തിന് ഇത് ബാധകമാണ്. ഇത് 
പാലിക്കാതെ ഏതെങ്കിലും വിദ്യാർത്ഥിയ്ക്ക് പ്രവേശനം നൽകിയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ടി. ടി . ഐ . 

പ്രിൻസിപ്പാളിനായിരിക്കും. 
(2) മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നടത്തിയതായികണ്ടെത്തുന്ന പ്രിൻസിപ്പൽമാരെ 
- എസ്. സി.ആർ. ടി . യുടെ അധികൃത പാനലിൽ നിന്നും ഒഴിവാക്കുന്നതും അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതുമാണ്. 
ടി. ടി. സി . പ്രവേശനം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ബന്ധപ്പെട്ട ഡെപ്യൂട്ടി ഡയറക്ടർമാർ പരിശോധന 
നടത്തി യോഗ്യതയില്ലാത്ത വിദ്യാർത്ഥികൾക്ക് പ്രവേശനാനുമതി നിഷേധിക്കുന്നതാണ്. പ്രവേശനാനുമതി 

നിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ ഒരു കാരണവശാലും പഠനം തുടരാൻ അനുവദിക്കരുത്. 
(4) പ്രവേശനാനുമതി നിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ പഠനം തുടരാൻ അനുവദിക്കുന്ന പക്ഷം ബന്ധപ്പെട്ട ടി. ടി. ഐ . 

- യുടെ അംഗീകാരം പിൻവലിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതാണ്. 


( ഒപ്പ്) 


പൊതു വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


പൊതു വിദ്യാഭ്യാസ ഡയറക്ടർ. 


APPLICATION FOR ADMISSION TO THE TEACHERS TRAINING CERTIFICATE 

COURSE 2010 -2012 


Name of Revenue District in which admission 
is sought 


Namein full of the applicant ( in block letters) 


3. 


Full address to which communications are to 
be sent 


4. 
5. 


Date of birth and age as on 1-7 - 2010 
Sex 


6 . 


If the applicant belongs to Other Backward 
Class , Scheduled Caste or Scheduled Tribe, 
State the Community and Sub - division , if any 
(Attested copy of Community Certificate to 
be attached ) 


Whether the applicant is an Ex-serviceman, if 
so true copy of the discharge certificate to be 
attached 


Whether the applicant is the Wife/ Child of 
Ex -service , if so certificate showing his service 
or relationship with him etc., to be attached 


9 . 


Whether the applicant is the Wife / Child of 
servicing Jawan , if so , certificate of relation 
ship etc., to be attached 


10. 


Applicant s mother tongue 


11 . 


Qualifications: PDC or equivalent 


(1) Name of qualifying Examination 


(2) Register No. and year of passing 


( 3) Number of chances taken for passing the 

qualifying Examination 
Additional Qualification 


12 . 


13. 


Marks obtained in Pre -Degree/Equivalent Exam . 


Subjects 


Mark Accured 


Total 


14 . 


Total percentage of marks 


Name ofUniversity Examination Board 


16 . 


Whether the candidate is physically 
handicapped (Certificate to be produced ) 


17 . 


(a ) All India Level 
(b ) State Level 
(c ) District Level 
(d ) Sub -district Level 


19 . 


Whether the Candidate is NCC Cadet 
State the names of games played and whether 
the applicant has distinguished himself in 
games or athletics or presented the school in 
any competition (Enclose copies of 
certificates duly attested ) 
Whether the candidate has acquired by 
Rajyapuraskar or Rashtrapathi Puraskar or 
Bharath Scouts and Guides 
Whether the candidate is coming under Sports 
Quota /Sports Council 
Details regarding application fee remitted 
(if remitted by chalan amount and name of 
the Treasury into which the fee was remitted 
and the number and date of the chalan should 
be mentioned ). If court fee stamps are affixed , 
the amount should be specified as court fee 
stamps for Rs. 5 
Nameof Institute preferred (Please see the list 
of Training Schools) 


22. 


(Space for affixing Court Fee Stamp) 


DECLARATION 


I hereby declare that the statement furnished above are true and are bonafide as can be proved by proper records in my 
possession . 


I also declare that I have not taken more than three chances to pass the qualifying examination for admission to the 
course . 

I also declare that I have not applied to any other district for the course during this year. 


Place : 


Signature of the Applicant. 


Date : 


CERTIFICATE 


Certified that the details furnished in the application have been verified with the following original certificates and found 
correct. 


1. PDC /HSS ( 1st/2nd /3rd chances ). 
2. PDC /Higher Secondary Education (Specify ). 
3. Certificate in respect of Nativity /Residence. 
4 . Certificate showing disability (Physically Handicapped ). 
5 . Certificate of NCC ( from NCC Directorate for giving weightage marks ). 

Certificate of Bharath Scouts and Guides acquired by Rajya Puraskar /Rashtrapathi Puraskar. 
7. Certificate of discharge in respect of Ex- servicemen . 
8. Certificate of relationship with Jawan . 
9. Any other certificate . 
10 . Columns not applicable have been scored off. 


Signature of Gazetted Officer . 

(Name and Address with Seal). 
N . B . — The Attesting Officer should verifiy the certificate in original before attesting the application certificates not applicable 

should be scored off. 


List of Training Schools (District ) 


Sl. No . 


Name of School 


Departmental/Private 

(3 ) 


(1) 


(2) 


I 


Thiruvananthapuram 


Departmental 

do . 


do . 


1 
2 
3 
4 
5 
6 
7 
8 
9 


G . T. T.I. ( W ) Manacaud, Thiruvananthapuram 
D .I.E .T., Attingal 
G .T.T.I., Ooruttukala (Neyyattinkara ) 
Evan s T. T.I., Parassala 
St. Roch ’s T . T.I., Thope, Thiruvananthapuram 
St.Mary s T.T.I., Pattom , Thiruvananthapuram 
Asan Memorial T. T.I., Vilabhagom , Attingal 
Nalantha T. T.I., Pacha, Palode 
Govt. Tamil T. T.I., Chalai (Tamil ) 


Private Minority (* ) 

do . (* ) 
do . (* ) 
Private 


do . 


Departmental 


II Kollam 


10 


13 


Govt. T.T.I., Kollam 
DIET,Kottarakkara 
C .F. T. T.I.,Kottiyam 
Immam Hussian Memorial T. T.I., Kollam 
St.George s T. T.I., Chowallur, Kottarakkara 
Champakassery T. T.I.,Bhootakulam 
S.N . T.T.I.,Karunagappally 
J.M . T.T.I., Sasthamcotta 


Departmental 

do . 
Private Minority (* ) 

do . (* ) 
do. (* ) 
Private 
do . 


15 


17 


do . 


III 


Pathanamthitta 


DIET, Thiruvalla 
N .S .S . T. T.I., Cherukole 
S .H . T. T.I.,Mylapra 
P .G .M . T. T.I., Paracode 
Padmanabhodayam T. T.I., Mezhuveli, Mavelikkara 
N .S .S. T. T.I.,Kaviyoor 
St. Thomas T. T.I., Thiruvalla 
M . M . T . T .I. Maramon 
N . S .S . T. T.I., Othera 
P.M . V . T. T .I., Peringara 

IV Alappuzha 


Departmental 

Private 
Private Minority (* ) 

Private 

do . 

do . 
Private Minority (* ) 

Private 

do . 
do . 


28 


Govt. T. T.I., Mavelikkara 
DIET, Chengannur 
Govt. T. T.I., Alappuzha 
N . S . S . T. T.I., Mannar 
M .S . S . T. T.I., Thazhakkara 
T. D . T. T.I., Thuravoor 
S .C .R .V . Angadical, Chengannoor 
Shettikulangara T. T.I. 
S.N .V. T.T.I., Kakkazham 


Departmental 

do. 

do . 

Private 
Private Minority (* ) 

do . (* ) 
Private 

do . 


34 


36 


do . 


V 


Kottayam 


38 


DIET, Velloor 
Govt. T.T.I., Kottayam 
G . T. T.I., Ettumannoor 
C .N . I. T . T.I., Kottayam 
St. Theresa s T.T.I., Vazhappally 
V.K .P. M . N .S . S . T. T.I., Edamattom 
St. Joseph s T.T.I., Mutholi 
T. D . T. T.I., Paliam 
St. Thomas T. T.I., Palai 
B . B . M . T. T.I., Mundakayam 


Departmental 

do . 

do . 
Private Minority (* ) 

do . 

Private 
Private Minority (* ) 


41 


do. 


46 


do . 


VI Ernakulam 


Departmental 

do . 


do . 


49 
50 


52 
53 


Govt. T. T.I., Edappally 
Govt. T.T.I.,Moovattupuzha 
DIET, Kuruppampady 
St. Joseph s T. T.I.,Karukutty 
S .N . T.T.I.,Moothakunnam 
T.D . T. T.I.,Mattancherry 
Bhagavathi Vilasom T. T.I., Nayarambalam 
St. Joseph s T. T.I., Kolencherry 
O .L . T.T.I., Palluruthy 
St. John T. T.I., Vadakara 
R .M . T. T.I., Vadavucode 
St. Albert s T. T.I., Ernakulam 
St.George T. T.I., Vazhakulam 
G . T.T.I., Cheruvathur 


Private Minority (* ) 

Private 
Private Minority (* ) 

Private 
Private Minority (* ) 

Private 

do . 

do . 
Private Minority (* ) 


do . 


59 
60 


Departmental 


VII 


Idukki 


DIET, Thodupuzha 
M .S. T. T.I., Ranni 
N .S .S . T. T.I., Thodiyur 
G . T. T.I.,Kumily ( Tamil) 
G . T. T.I.,Munnar ( Tamil) 


Departmental 
Private Minority (* ) 

Private 
Departmental 


64 


do. 


VIII 


Thrissur 


66 


Departmental 

do . 
Private Minority (* ) 

Private 


Govt. T. T.I., Chalakkudy 
DIET,Ramavarmapuram 
Seethisahib Memorial T. T.I., Azhikode 
S.N . T. T.I., Irinjalakkuda 
Krishna T. T.I., Panangand 
Christ King Convent T. T.I., Paravatty 
S.N . T. T.I., Cheruthuruthy 
J.P.E. T. T.I.,Koorkancherry 
Lissious Convent T.T.I., Irinjalakkuda 


69 
70 
71 
72 
73 
74 


do . 


Private Minority (* ) 

Private 
Private Minority (* ) 

do. 


8 


(1) 


IX 


Palakkad 


75 


Departmental 

do. 


do . 


Govt. T. T.I., Chittoor (Tamil) 
DIET, Anakkara 
Govt. T. T.I., (W ) Palakkad 
G .S. S. T.T.I., Perur 
A . S .M .M . T. T.I., Alathur 
A .M .S .Mannadiar Memorial T. T.I. Palakkad 
L. S.N . T. T.I., Ottappalam 


Private 
Private Minority (* ) 

Private 
Private Minority (* ) 


81 


X Malappuram 


88 


Departmental 


os 


do . 


e 


DIET, Tirur 
Govt. T.T.I.,Malappuram 
Seva Mandir T. T.I., Ramanattukara 
Seethi Sahib Memorial Orphanage T. T.I., Tirurangadi 
Raman Memorial T. T.I., Valancherry 

XI Kozhikode 


Private 
Private Minority (* ) 

Private 


86 


87 


Govt. T. T.I., (M ) Calicut 
Govt. T. T.I., ( W ) Calicut 
Mohammad Abdurahiman Memorial T. T .I., Mukkom 
St. Vincent Col. T. T.I., Calicut 
DIET, Vadakara 


Departmental 

do . 
Private Minority (* ) 


90 


do . 


Departmental 


XII Wayanad 


93 
94 


DIET, Sulthanbattery 
St. Joseph s T. T.I., Mananthavady 
G . T.T.I., Panamaram 


Departmental 
Private Minority (* ) 

Departmental 


XIII Kannur 


95 


G . T. T.I., (M ) Kannur 
GT. T.I., ( W ) Kannur 
DIET, Palayad 
G . T.T.I.,Mathamangalam 
St. Theresas Anglo Indian T. T.I., Kannur 


Departmental 

do . 
do . 


97 
98 
99 


do. 


Pvt. Anglo Indian Minority (* ) 


XIV Kasaragode 


100 
101 
102 


DIET, Meppadi (Kannada and Malayalam ) 
S.N . T.T.I., Neeleswar 
G. T. T.I., Kannivayal 


Departmental 

Private 
Departmental 


(* ) Asterisk denotes Minority Institutions 


വിജ്ഞാപനം 


നമ്പർ എം . ( 2) / 21454 / 2010 / ഡി . പി. ഐ . 


2010 മാർച്ച് 18. 


സ്വാശ്രയ മേഖലയിലെ ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് പ്രവേശനത്തിനായി ജി. ഒ. ( എം . എസ്.) നമ്പർ 291/ 2004/ പൊ . വി. 
തീയതി 14-9- 2004 പ്രകാരം സർക്കാർ മാർഗ്ഗനിർദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രസ്തുത മാർഗ്ഗനിർദേശങ്ങൾക്കും എൻ. സി. ടി. ഇ . 
മാനദ ണ് ഡ ങ്ങ ൾക്കും വിധേ യ മായി പസ്തുത സ്ഥാ പ ന ങ്ങ ളി ലേക്ക് 2010 - 2012 അദ്ധ്യയന വർഷത്തെ സ്വാശയ 
ടി. ടി . സി. പ്രവേശനത്തിനായി നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷകൾ ക്ഷണിക്കുന്നു ( സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് അനുബന്ധമായി 
ചേർത്തിട്ടുണ്ട്). ഈ കോഴ്സിന്റെ കാലാവധി 2 വർഷമായിരിക്കും. 


തെരഞ്ഞെടുപ്പ് രീതി 


ഓരോ മീഡിയത്തിനും അനുവദിക്കപ്പെട്ട 50 സീറ്റിൽ 50 % ഓപ്പൺ മെരിറ്റും 50 % മാനേജ്മെന്റ് ക്വാട്ടയുമായിരിക്കും. 


ഫീസ് ഘടന 


1. അഡ്മിഷൻ ഫീസ് 


- 100 രൂപ് 


2. ട്യൂഷൻ ഫീസ് 


- 1,000 രൂപ ( പ്രതിമാസം) 


3. ഡെവലപ്പ്മെന്റ് ഫീസ് 


3, 000 രൂപ ( പ്രതിവർഷം) 


4. അപേക്ഷാഫീസ് 


- - 


100 രൂപ 


അഡ്മിഷൻ ഫീസ് അഡ്മിഷൻ സമയത്തും ഡെവലപ്പ്മെന്റ് ഫീസ് 1, 2 വർഷങ്ങളുടെ ആരംഭത്തിലും അടയ്ക്കേണ്ടതാണ്. 


യോഗ്യതകൾ 


അപേക്ഷകർ താഴെ പറയുന്ന ഏതെങ്കിലും പരീക്ഷയിൽ ചുരുങ്ങിയത് 50 ശതമാനം മാർക്ക് വാങ്ങിയിരിക്കണം. 


1. കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി നടത്തുന്ന പ്രീഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യമായി അംഗീകരിച്ചിട്ടുള്ള പരീക്ഷ . 


2. കേരളത്തിലെ ഹയർ സെക്കന്ററി പരീക്ഷാ ബോർഡ് നടത്തുന്ന ഹയർ സെക്കന്ററി പരീക്ഷ അല്ലെങ്കിൽ തത്തുല്യമായി 
കേരള സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പരീക്ഷ . 


3. ആകെയുള്ള സീറ്റുകളിൽ സയൻസ് വിഭാഗത്തിന് 40 ശതമാനം, ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിന് 40 ശതമാനം, കോമേഴ്സ് 
വിഭാഗത്തിന് 20 ശതമാനം എന്നിങ്ങനെ നിജപ്പെടുത്തിയിരിക്കുന്നു. 


മറ്റു വ്യവസ്ഥകൾ 


1. യോഗ്യതാ പരീക്ഷ പാസ്സാകാൻ മൂന്ന് ചാൻസിൽ കൂടുതൽ എടുത്തിട്ടുള്ളവർക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കുവാൻ 

അർഹത ഉണ്ടായിരിക്കുന്നതല്ല. 
2. മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്ക് യോഗ്യതാ പരീക്ഷയ്ക്ക് നിശ്ചയിച്ച മാർക്കിൽ രണ്ട് ശതമാനം ഇളവ് അനുവദിക്കുന്നതാണ്. 

പട്ടികജാതി/ പട്ടികവർഗ്ഗ വിഭാഗങ്ങൾക്ക് മാർക്കിന്റെയും ചാൻസിന്റെയും പരിധി ബാധകമല്ല . 
3. അപേക്ഷകർ 1-7 -2010 - ൽ 17 വയസ്സിൽ കുറവുള്ളവരോ 33 വയസ്സിൽ കൂടുതലുള്ളവരോ ആകാൻ പാടുള്ളതല്ല. ഉയർന്ന 

പ്രായപരിധിയിൽ പട്ടികജാതി/ പട്ടികവർഗ്ഗ വിഭാഗക്കാർക്ക് 5 വർഷവും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്ക് 3 വർഷവും 
വിമുക്ത ഭടൻമാർക്ക് അവരുടെ സൈനിക സേവനത്തിന്റെ കാലയളവും ഇളവ് നൽകുന്നതാണ്. നേരത്തെ അദ്ധ്യാപകനായി 
അംഗീകാരം ലഭിച്ചിട്ടുള്ള അപേക്ഷകർക്ക് അവരുടെ അദ്ധ്യാപക സേവന കാലയളവ് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് 
നൽകുന്നതിന് കണക്കാക്കുന്നതാണ്. 


4. ജില്ലയിലെ മെരിറ്റ് ക്വാട്ടയിലെ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജില്ലാടിസ്ഥാനത്തിൽ അതാത് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി 

ഡയറക്ടർ നിലവിലുളള സംവരണ വ്യവസ്ഥകൾക്ക് വിധേയമായി നടത്തുന്നതാണ്. എന്നാൽ 50 ശതമാനം മാനേജ്മെന്റ് 
ക്വാട്ട അതാത് വിദ്യാഭ്യാസ സ്ഥാപനാടിസ്ഥാനത്തിൽ മാനേജർമാർക്ക് നടത്താവുന്നതാണ്. 


5. വിമുക്ത ഭടൻമാർക്ക്ഓരോ റവന്യൂ ജില്ലയിലും മെറിറ്റ് ക്വാട്ടയിലുള്ള ആകെ സീറ്റിന്റെ 2 ശതമാനം നീക്കി വച്ചിട്ടുണ്ട്. 

അതിലേക്ക്ബന്ധപ്പെട്ടവർ നിശ്ചിത രീതിയിൽ അപേക്ഷിക്കേണ്ടതാണ്. ഈ സീറ്റുകളിൽ വേണ്ടത്ര അപേക്ഷകരില്ലെങ്കിൽ 
ബാക്കിയുള്ള സീറ്റുകളിലേക്ക് സൈനിക സേവനത്തിൽ കുറഞ്ഞത് 5 വർഷത്തെ സർവ്വീസിനുശേഷം പിരിഞ്ഞുപോയവരുടെ 
ഭാര്യമാരേയും അവിവാഹിതരായ മക്കളേയും തെരഞ്ഞെടുക്കുന്നതാണ്. അതിലേക്ക് അർഹതപ്പെട്ടവർ ആവശ്യമായ സർട്ടി 
ഫിക്കറ്റുകൾ സഹിതം നിശ്ചിത രീതിയിൽ അപേക്ഷിക്കേണ്ടതാണ്. 


| 10 


6. തങ്ങളുടെ നിയന്ത ണ ത്തി ന തീ ത മായി അഞ്ചു കൊല്ലം തികയാതെ തന്നെ സേവ ന ത്തിൽ നിന്നും പിരിഞ്ഞു 

പോകേണ്ടിവരികയോ മരിക്കുകയോ ചെയ്ത ഭടൻമാരുടെ ഭാര്യമാർക്കും അവിവാഹിതരായ മക്കൾക്കും മുകളിൽ കാണിച്ച 
രണ്ട് വിഭാഗങ്ങളിൽ അർഹരായ അപേക്ഷകരില്ലെങ്കിൽ ഈ സീറ്റുകൾ നൽകുന്നതാണ്. 
7. മുകളിൽ സൂചിപ്പിച്ച ( 5, 6 ഖണ്ഡികകൾ) ജവാൻമാരോ പട്ടാളത്തിൽ നിന്നും പിരിഞ്ഞ് പോയവരോ അപേക്ഷകനുമായുള്ള 
ബന്ധം തെളിയിക്കുന്നതിന് തഹശീൽദാരിൽനിന്നുള്ള സർട്ടിഫിക്കറ്റോ ജില്ലാ സൈനിക ബോർഡ് ഓഫീസറുടെ 

സർട്ടിഫിക്കറ്റോ ഹാജരാക്കേണ്ടതാണ്. 
8. മേൽ പസ് താ വിച്ച സീറ്റു ക ളി ലേക്ക് വേണ്ടത്ര അർഹ ത യുള്ള അപേക്ഷ ക രി ല്ലെ ങ്കിൽ ബാക്കി വരുന്ന 

സീറ്റുകളിൽ അർഹതയുള്ള മറ്റു വിഭാഗത്തിന്റെ അപേക്ഷകൾ പരിഗണിക്കുന്നതാണ്. 
9. അംഗവൈകല്യമുള്ളവർക്ക് (അന്ധർ ഉൾപ്പെടെ) മൂന്ന് ശതമാനം സീറ്റ് നീക്കിവച്ചിട്ടുണ്ട്. അതിലേക്ക് അർഹതയുള്ളവർ 

ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾകൂടി അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. ( ജി. ഒ.( എം .എസ്.) 38/ 81/ ജി. എഡ്യൂ . തീയതി 

27 - 2- 1981). 
10. സ്പോർട്സ് ക്വാട്ടയിൽ ഓരോ ജില്ലയിലും 25- ൽ കൂടുതൽ മെരിറ്റ് ക്വാട്ട സീററുകൾ ലഭ്യമാണെങ്കിൽ ഓരോ 50 സീറ്റിനും 
ഓരോ സീറ്റു വീതം പോർട്സ് താരങ്ങൾക്കായി നീക്കിവയ്ക്കേണ്ടതാണ്. അവരുടെ അപേക്ഷകൾ സ്പോർട്സ് 
കൗൺസിൽ സ്വീകരിച്ച് 15 - 5 - 2010 - നകം ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്ക് പരിഗണനയ്ക്കായി 
അയച്ചു കൊടുക്കേണ്ടതാണ്. ഈ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കെ . ഇ . ആർ. അദ്ധ്യായം 25 റൂൾ 1 

അനുസരിച്ചായിരിക്കും. 
11 . സ്പോർട്സ് ക്വാട്ടാ പ്രവേശനത്തിന് സ്പോർട്സ് കൗൺസിലിന് അപേക്ഷ നൽകു ന്നതൊഴികെയുള്ള എല്ലാ 

വിഭാഗത്തിലുംപെട്ട അപേക്ഷകരെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കുന്നതിൽ 
നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പ്രസ്തുത അപേക്ഷകൾ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ അപേക്ഷ അറ്റസ്റ്റ് ചെയ്യുന്ന ഗസറ്റഡ് 

ഓഫീസറെ കാണിച്ച് ബോദ്ധ്യപ്പെടുത്തേണ്ടതും പ്രവേശന സമയത്ത് അതാത് സെന്ററിൽ കാണിക്കേണ്ടതുമാണ്. 
12. സർക്കാർ ഉത്തരവ് നമ്പർ ( സാധാരണ ) 773 /93/ ഉ. പി. തീയതി 10 -5 - 1993 പ്രകാരം മെരിററ് ക്വാട്ടയിൽ എൻ. സി. സി . 

കേഡറ്റുകൾക്ക് 10 മാർക്ക് വെയിറ്റേജ് നൽകുന്നതാണ്. എൻ. സി. സി . ഡയറക്ടറേറ്റിൽ നിന്നും ഇത് സംബന്ധിച്ച് നൽകുന്ന 

വെയിറ്റേജ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളു. 
13. മെരിറ്റ് ക്വാട്ടയിലുള്ള അപേക്ഷകൾ നിശ്ചിത ഫോറത്തിൽ ബന്ധപ്പെട്ട റവന്യൂ ജില്ലയിലെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി 

ഡയറക്ടർക്ക് 15 -5 -2010- ന് മുൻപ് കിട്ടത്തക്ക രീതിയിൽ നേരിട്ട് സമർപ്പിക്കുകയോ രജിസ്റ്റർ ചെയ്ത് അയയ്ക്കുകയോ 
വേണം. 


16, 


14 . ഭാരത് സ്കൗട്സ് ആന്റ് ഗൈഡ്സിന്റെ രാജ്യപുരസ്കാർ അല്ലെങ്കിൽ രാഷ്ട്രപതി പുരസ്കാർ നേടിയിട്ടുള്ളവർക്ക് 

മെരിറ്റ് ക്വാട്ടയിൽ ടി. ടി. സി . പ്രവേശനത്തിന് മുൻഗണന നൽകുന്നതാണ് [ 27 -5 -1975 - ലെ ജി. ഒ. ( എം . എസ്.) നമ്പർ 
122 /75 / പൊ . വി .). 
15. ജി . ഒ. ( ആർ. റ്റി.) നമ്പർ 2712 / 2000 / പൊ . വി. തീയതി 16 -8 - 2002 പ്രകാരം തമിഴ് ടി . ടി. ഐ . കളിൽ ആകെയുള്ള 

സീറ്റുകളിൽ 10 ശതമാനം തമിഴ്നാട്ടിൽ നിന്നുള്ള ഹയർ സെക്കന്ററി പരീക്ഷ പാസ്സായ കുട്ടികൾക്കായി സംവരണം 
ചെയ്തിരിക്കുന്നു. കൂടാതെ 13- 11- 2003- ലെ ജി. ഒ. ( ആർ. റ്റി .) നമ്പർ 4627 / 2003 / പൊ . വി . പ്രകാരം കേരളത്തിലെ അർഹരായ 
മുഴുവൻ കുട്ടികൾക്കും തമിഴ് ടി. ടി. ഐ . കളിൽ അഡ്മിഷൻ നൽകിയതിനുശേഷം ബാക്കി വരുന്ന സീറ്റുകളിലേക്കുകൂടി 
തമിഴ്നാട്ടിൽ നിന്നും + 2 പാസ്സായ കുട്ടികൾക്ക് അഡ്മിഷൻ നൽകുന്നതാണ്. 
സ്വാശ്രയ റ്റി. റ്റി. ഐ . കളിലെ മെറിറ്റ് മാനേജ്മെന്റ് സീറ്റുകളിൽ കേരളത്തിലെ അർഹരായ എല്ലാ വിദ്യാർത്ഥികൾക്കും 
അഡ്മിഷൻ നൽകിയ ശേഷം ബാക്കി വരുന്ന സീറ്റുകളിൽ മറ്റു സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് അവരുടെ 
സംസ്ഥാനത്തെ താമസസ്ഥലത്തുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റുപകാരം അഡ്മിഷൻ നൽകുന്നതാണ് [ സർക്കാർ ഉത്തരവ് 

( സാധാ) നമ്പർ 1041/ 06 പൊ . വി., തീയതി 8 - 3- 2006). 
17 . അപേക്ഷ യിൽ കോള ങ്ങൾ ഒന്നും പൂരിപ്പിക്കാതെ ഒഴിവാക്കി യിടാൻ പാടില്ല . ബാധകമല്ലെങ്കിൽ ബാധകമല്ല 

എന്നെഴുതേണ്ടതാണ്. 
18. ഓരോ സ്വാശ്രയ സ്ഥാപനങ്ങളിലും ആകെയുള്ള സീറ്റുകളിൽ 50 ശതമാനം മാനേജുമെന്റ് ക്വാട്ടയിൽ യോഗ്യതയുടെ 

അടിസ്ഥാനത്തിൽ അതാത് മാനേജർമാർ പ്രവേശനം നൽകേണ്ടതാണ്. പ്രവേശനത്തിനുള്ള അർഹത നിശ്ചയിക്കുന്നത് 
താഴെ വിവരിച്ചിട്ടുള്ള മാനദണ്ഡം അനുസരിച്ചായിരിക്കും. 

( എ ) യോഗ്യതാ പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്ക് - 65 % 
( ബി ) ഇന്റർവ്യൂവിൽ ലഭിച്ച മാർക്ക് 35 % 


11 


19. 2010 - 2012 അദ്ധ്യയന വർഷത്തെ ടി . ടി . സി. പ്രവേശനത്തിന് ഈ വർഷം പ്ലസ്ല പരീക്ഷ എഴുതുന്നവർക്കുകൂടി 

അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 15 - 5- 2010 ആണ്. 
20. ( എ ) ഓരോ ജില്ലയിലേയും അപേക്ഷകരിൽനിന്നും മെറിറ്റടിസ്ഥാനത്തിൽ സംവരണതത്വങ്ങൾക്ക് വിധേയമായി നിലവിലുള്ള 

സീറ്റിന്റെ എണ്ണത്തേക്കാൾ മൂന്നിരട്ടി പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി ഇന്റർവ്യൂ നടത്തി മെറിറ്റ് ക്വാട്ടയിലെ മുഴുവൻ 

സീറ്റുകളും അതാത് ജില്ലകളിലെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർ നികത്തേണ്ടതാണ്. 
( ബി ) മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ സംവരണതത്വങ്ങൾക്ക് വിധേയമായി വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാക്കുകയും ഓരോ 

കമ്മ്യൂണിറ്റിയിലുംപ്പെട്ടവരുടെ വെയിറ്റിംഗ് ലിസ്റ്റ് പ്രത്യേകം തയ്യാറാക്കേണ്ടതുമാണ്. ഓരോ കാറ്റഗറിയിലും മൂന്നിരട്ടി 
പേരുടെ ലിസ്റ്റ് തയ്യാറാക്കേണ്ടതാണ്. ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് നിലവിലുള്ള നടപടിക്രമം സ്വീകരിക്കേണ്ടതാണ്. 
കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകാതെ വരുന്ന അപേക്ഷകർക്ക് പകരമായി ലിസ്റ്റിലെ അടുത്തയാളെ പരിഗണിക്കേണ്ടതും 
എല്ലാ സീറ്റുകളും അന്നേ ദിവസം തന്നെ നികത്തേണ്ടതുമാണ്. [ ഗവൺമെന്റ് ഉത്തരവ് നമ്പർ 2594 /2000/ പൊ . വി.( ഡി ) 

വകുപ്പ്, തിരുവനന്തപുരം തീയതി 27-6- 2000). 
അപേക്ഷിക്കേണ്ട വിധം 


1. അപേക്ഷ നിശ്ചിത ഫോറത്തിൽ തന്നെ സമർപ്പിക്കണം. മാതൃകാ അപേക്ഷാഫോറം എല്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി 

ഡയറക്ടർമാരുടെയും ജില്ലാ വിദ്യാഭ്യാസ ആഫീസർമാരുടെയും ആഫീസുകളിൽനിന്നും ലഭിക്കുന്നതാണ്. മെറിറ്റ് 
ക്വാട്ടയിലുള്ള അപേക്ഷയോടൊപ്പം 100 ( നൂറ്) രൂപയ്ക്കുള്ള ക്രോസ് ചെയ്ത ഡിമാന്റ് ഡ്രാഫ്റ്റ് തിരുവനന്തപുരത്തുള്ള 
എസ്. സി. ഇ . ആർ. ടി. ഡയറക്ടറുടെ പേരിൽ വാങ്ങി ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. പട്ടികജാതി/ പട്ടികവർഗ്ഗ വിഭാഗത്തിൽ 
പെട്ടവർ അപേക്ഷാഫീസ് അടയ്ക്കേണ്ടതില്ല. മെറിറ്റ് ക്വാട്ടയിലുള്ള അപേക്ഷകൾ അതാത് റവന്യൂ ജില്ലയിലെ വിദ്യാഭ്യാസ 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ പേരിൽ അയക്കേണ്ടതാണ്. മാനേജ്മെന്റ് ക്വാട്ടയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നതിന് അതാത് 
സ്ഥാപനത്തിന്റെമാനേജർമാരുടെ പേരിലെടുത്ത 100 രൂപയുടെ ഡിമാന്റ് ഡ്രാഫ്റ്റ് സഹിതം അതാത് മാനേജർമാർക്കുതന്നെ 
അപേക്ഷ നൽകേണ്ടതാണ്. 


2. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 15 -5 - 2010 ആണ്. 


3. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ആഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


4. ട്രെയിനിംഗ് സ്കൂളുകളുടെ ലിസ്റ്റും മാതൃകാ അപേക്ഷാ ഫോറവും അനുബന്ധമായി ചേർത്തിട്ടുണ്ട്. 
എൻ. ബി. - 1, തമിഴ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സിലേക്കുള്ള അപേക്ഷകർ പാലക്കാട്, ഇടുക്കി, തിരുവനന്തപുരം എന്നീ 

വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കും ഇംഗ്ലീഷ് മീഡിയത്തിലേക്കുള്ള അപേക്ഷകൾ തിരുവനന്തപുരം/ കൊല്ലം/ 
മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നീ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കും അയയ്ക്കേണ്ടതാണ്. 
2. 2009 - 2010 വർഷത്തേക്ക് താൽക്കാലിക അനുമതി ലഭിച്ച ടി. ടി. ഐ .കളിൽ 2010 - 2011 വർഷത്തേക്ക് തുടർച്ചാനുമതി 

സർക്കാരിൽ നിന്നും ലഭിച്ചാൽ മാത്രമേ പ്രവേശനം നടത്താൻ പാടുള്ളു. 
3. ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന മാതൃകയിലുള്ള അപേക്ഷഫോറം മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. 
4. 2010 - 2012 വർഷത്തെ പ്രവേശന നടപടികൾ 16 -6 -2010 - നകം പൂർത്തിയാക്കുന്നതിനായി 31- 5- 2010 - നകം മെറിറ്റ് ലിസ്റ്റും 

വെയിറ്റിംഗ് ലിസ്റ്റും തയ്യാറാക്കി 15 -6 - 2010 - ന് മുമ്പ് ഇന്റർവ്യൂ നടത്തി 16 - 6- 2010 - ന് അദ്ധ്യയനം ആരംഭിക്കുന്നതിന് 
ആവശ്യമായ നടപടികൾ വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർ കർശനമായി സ്വീകരിക്കേണ്ടതാണ്. 


5. 5 - 2 - 2010 - ലെ സർക്കാർ കത്ത് നമ്പർ 22694 / ഡി3 / 09/ പൊ . വി . പ്രകാരം താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ കൂടി 

പുറപ്പെടുവിക്കുന്നു . 
(1) ടി. ടി. സി . പ്രവേശനത്തിന് നിശ്ചയിച്ചിട്ടുള്ള പ്രായവും യോഗ്യതയും സംബന്ധിച്ച നിബന്ധനകളിൽ യാതൊരു 

തരത്തിലുള്ള വിട്ടുവീഴ്ചയും അനുവദിക്കുന്നതല്ല . മാനേജ്മെന്റ് ക്വാട്ടയിലടക്കം പ്രവേശനത്തിന് ഇത് 
ബാധകമാണ്. ഇത് പാലിക്കാതെ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ടി. ടി. ഐ .കളിൽ പ്രവേശനം നൽകിയാൽ 

അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ടി . ടി. ഐ . പ്രിൻസിപ്പാളിനായിരിക്കും 
(2) മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയതായികണ്ടെത്തുന്ന പ്രിൻസിപ്പൽമാരെ 

- എസ്. സി . ഇ . ആർ. ടി. യുടെ അംഗീകൃത പാനലിൽ നിന്നും ഒഴിവാക്കുന്നതാണ്. 
(3) ടി. ടി . സി . പ്രവേശനം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ബന്ധപ്പെട്ട ഡെപ്യൂട്ടി ഡയറക്ടർമാർ 

പരിശോധന നടത്തി യോഗ്യതയില്ലാത്ത വിദ്യാർത്ഥികൾക്ക് പ്രവേശനാനുമതി നിഷേധിക്കുന്നതാണ്. 
ഡെപ്യൂട്ടി ഡയറക്ടർമാർ പ്രവേശനാനുമതി നിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ ഒരു കാരണവശാലും പഠനം 
തുടരാൻ അനുവദിക്കരുത്. 


(4) 


പ്രവേശനാനുമതി നിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ പഠനം തുടരാൻ അനുവദിക്കുന്ന പക്ഷം ബന്ധപ്പെട്ട 
ടി . ടി. ഐ .യുടെ അംഗീകാരം പിൻവലിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതാണ്. 


പൊതു വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
പൊതു വിദ്യാഭ്യാസ ഡയറക്ടർ. 


APPLICATION FOR ADMISSION TO THE TEACHERS TRAINING CERTIFICATE COURSE 

IN SELF FINANCING T. T . I. 2010 -2012 


(MANAGEMENT QUOTA ) (IN DUPLICATE ) 


Name of Revenue District in which admission 
is sought 


2 . 


Name in full of the applicant ( in BLOCK letters) 


3 . 


Full address to which communications are to 
be sent 


Date of Birth and age as on 1 - 7 - 2010 


Sex 


6 . 


If the applicant belongs to Other Backward 
Class , Scheduled Caste or Scheduled Tribe, 
state the Community and Sub - division , if any 
( Attested copy of Community Certificate to 
be attached ) 


7. 


Applicant s Mother tongue 


.. 


Qualifications: PDC or equivalent 


.. 


(i) Nameof qualifying Examination 
( ii) Register No . and year of passing 


.. 


( iii) Number of chances taken for passing 

the qualifying Examination 


.. 


9. 


Additional Qualification 


.. 


10. 


Marks obtained in Pre-Degree/Equivalent Exam . 


Subjects 


Mark Accured 


Total 


11. 
12. 


Totalpercentage of marks 
Name ofUniversity Examination Board 


13 . 


DD No. & Date and Name of the Bank 


DECLARATION 


I hereby declare that the statement furnished above are true and are bonafide as can be proved by proper records in my 
possession . 

I also declare that I have not taken more than three chances to pass the qualifying examination for admission to the course . 
I also declare that I have not applied to any other district for the course during this year. 


Place : 
Date : 


Signature of Applicant. 


13 


CERTIFICATE 


Certified that the details furnished in the application have been verified with the following original certificates and found 
correct. 

1. PDC /HSS (1st/2nd/3rd chances ). 
2. PDC /Higher Secondary Education (Specify ). 
3. Certificate in respect of Nativity /Residence . 
4. Certificate showing disability (Physically Handicapped). 
5. Certificate of NCC ( from NCC Directorate for giving weightagemarks). 
6 . Certificate of Bharat Scouts andGuides (acquired by Rajya Puraskar /Rashtrapathi Puraskar ). 
7. Certificate of discharge in respect of Ex -servicemen . 
8. Certificate of relationship with Jawan . 
9. Any other Certificate. 
10 . Columns not applicable have been scored off. 


Signature of Gazetted Officer. 
(Name and Address with Seal ) 


N .B . — The Attesting Officer should verify the certificate in original before attesting the application . Certificates not necessary 

should be scored off. 


14 


APPLICATION FOR ADMISSION TO THE TEACHERS TRAINING CERTIFICATE COURSE 

IN SELF FINANCING T. T. I. 2010 - 2012 


(MERIT QUOTA ) 


1. 


Nameof Revenue District in which admission 
is sought 


Name in full of the applicant ( in block letters) 


3 . 


Full address to which communications are to 
be sent 


Date of Birth and age as on 1 -7 - 2010 


Sex 


If the applicant belongs to Other Backward 
Class, Scheduled Caste or Scheduled Tribe, 
state the Community and Sub -division , if any 
( Attested copy of Community Certificate to 
be attached ) 


Whether the applicant is an Ex -serviceman , if 
so , true copy of the discharge certificate to be 
attached 


Whether the applicant is the Wife /Child of 
Ex -servicemen , if so , certificate showing his service 
or relationship with him etc ., to be attached 


9. 


Whether the applicant is the Wife/Child of 
servicing Jawan , if so , certificate of relation 
ship etc ., to be attached 


Applicant s Mother tongue 


Qualifications: PDC or equivalent 


(1) Name of qualifying Examination 


( 2) Register No. and year of passing 


( 3) Number of chances taken for passing 

the qualifying Examination 


12 . 


Additional Qualification 


13 . 


Marks obtained in Pre -Degree/Equivalent Exam . 


Subjects 


Mark Accured 


Total 


14. 


Total percentage ofmarks 


Name of University Examination Board 


Whether the candidate is physically 
handicapped (Certificate to be produced) 


17 . 


(a ) All India level 
(b ) State Level 
(c) District Level 
(d ) Sub -district Level 


Whether the Candidate is NCC Cadet 
State the names of games played and whether 
the applicant has distinguished himself in 
games or athletics or presented the school in 
any competition ( Enclose copies of certi 
ficate duly attested ) 
Whether the candidate has acquired by Rajya 
puraskar or Rashtrapathi Puraskar or Bharath 
Scouts and Guides 
Whether the candidate is coming under Sports 
Quota /Sports Council 


19 . 


20 . 


21. 


DD No. & Date and Name of the Bank 
Name of Institute preferred (Please see the list 
of Training Schools) 


DECLARATION 


I hereby declare that the statement furnished above are true and are bonafide as can be proved by proper records in my 
possession . 


I also declare that I have not taken more than three chances to pass the qualifying examination for admission to the course. 
I also declare that I have not applied to any other district for the course during this year. 


Place : 
Date : 


Signature of Applicant. 


CERTIFICATE 


Certified that the details furnished in the application have been verified with the following original certificates and found 
correct. 

1. PDC /HSS ( 1st/2nd/3rd chances ) 
2. PDC /Higher Secondary Education (Specify) 
3. Certificate in respect of Nativity /Residence 
4. Certificate showing disability ( Physically Handicapped ) 
5. Certificate of NCC ( from NCC Directorate for giving weightagemarks) 
6 . Certificate of Bharat Scouts and Guides (acquired by Rajya Puraskar/Rashtrapathi Puraskar ) 
7. Certificate of discharge in respect of Ex -servicemen 
8. Certificate of relationship with Jawan 
9. Any other Certificate 
10. Columns not applicable have been scored off . 


Signature of Gazetted Officer. 
(Name and Address with Seal ) 


N .B. — The Attesting Officer should verify the certificate in original before attesting the application . Certificates notnecessary 

should be scored off. 


LIST OF SELF FINANCING TEACHER TRAINING INSTITUTE 


I 


Thiruvananthapuram 


II Kollam 


17. 


Kunjukrishnan Nadar Memorial T. T.I., 
Kanjiramkulam P . O .,Neyyattinkara, 
Thiruvananthapuram 
(Malayalam , Tamil & English ) 


FathimaMemorial T. T.I., 
Manacaud , Vadakkevila P . O ., Kollam 


2 . 


Viswadarsini TTI,Uriyacode P. O ., 
Thiruvananthapuram 


AS Teacher Training Institute, 
Chandanathope , Near Karikode Sarathy Junction , 
Melkone, Chandanathope , Kollam 
Milade Sherif Memorial T. T.I., 
Chandanathope P . O ., Chathinamkulam , Kollam . 


Thunchan Smaraka TTI, Airanimuttom , 
Manacaud P. O ., Thiruvananthapuram 
(Malayalam Medium 2 Batches) 


Pattom ThanupillaiMemorial TTI, 
Maruthoorkonam , Kottukal P. O ., 
Balaramapuram , Thiruvananthapuram 
(Malayalam & English ) 


Seethi Sahib Memorial T. T.I., 
Arkanoor P. O ., Ayur,Kollam 
Kasthoorba Gandhi T. T.I., 
Mathilil, Kadavur, Perinad P. O ., Kollam 
CulamudiyilNeelakandan Nair Memorial TTI , 
Pavithreswaram P . O ., Vil Puthoor, 
Kottarakkara , Kollam 


Cresent Teacher Training Institute , 
Pamangode P. O ., Peringammala , 
Thiruvananthapuram 


6 . 


Quaide - A -Millath TTI, 
Kochukarikkakam , Daivappura P. O ., 
Thiruvananthapuram 


Manjappra Teachers Training Institute , 
Manjappra Educational and Charitable Trust , 
Manjappra P. O ., Ayur, via Kollam 
Badhiriya Teacher Training Institute , 
Nedumpana ,Kundumon , Velichikal P. O ., 
Kollam 


7 . 


M . V. Teacher Training Institute , 
Chowara P. O ., Chapath , Thiruvananthapuram 


Rose Dale Teachers Training Institute, 
Rose Dale Public School Complex , 
Kallambalam , Thiruvananthapuram 


C . H .Memorial Teachers Training Institute , 
ISEDNL Complex & C . H . Society, 
S . V.Market P. O ., Karunagappally , Kollam 


9. 


Indian TTI, Kilimanoor, 
Peroor P. O ., Thiruvananthapuram 


Erathur Teacher Training Institute, 
Chenlloor, Nettayam P. O ., Pooyappally , 
Kollam 


Theera Jyothi TTI,Menamkulam , 
Kazhakuttom P. O ., 
Thiruvananthapuram -695 582 
Karunya TTI , Keezhkolla , 
Amaravila P . O ., Neyyattinkara 
(Malayalam 2 batch ). 


R . B . M . Teacher Training Institute , 
Punalur, Pathanapuram , Kollam 
Sri Vidyahiraja Model Teacher Training 
Institute , 
Vendar P. O ., Kottarakkara, Kollam 
(Malayalam two batch ) 


Victory TTI, Neyyattinkara , 
Olathani, Thiruvananthapuram 


Ezhuthachan TTI, 
Marayamuttom P. O ., Neyyattinkara , 
Thiruvananthapuram (Malayalam 2 batches). 


APRM Teacher Training Institute, 
Chithara P. O ., Kadakkal, Kollam 
NGPM Teachers Training Institute , 
Venchempu , Punalur, Kollam 
PKJM Teachers Training Institute, 
Mulavana, Kollam 
Devivilasam Teachers Training Institute , 
Thalavoor, Kollam 


C .S.I. TTI, Chembur, Thiruvananthapuram 
C .S.I. TTI, Amaravila , Thiruvananthapuram 


15. 


IFER T. T.I. Pariyaram , Vencode , 
Thiruvananthapuram 


Ramavilasom TTI, Valakom P . O ., 
Kottarakkara , Kollam 


17 


52 . 


S. V . TTI, Kalayapuram ( via), 
Kottarakkara Kollam 


National TTI, 
Kuttikonam , Kunnicode P. O .,Kollam 


Assisi Institute of Elementary Teacher 
Education , 
Aquinas Ground , Edacochin , Ernakulam 
St. Joseph s Training College for Women , 
Kovilvattom Road , Ernakulam 


III 


Pathanamthitta 


S . N . M . Elementary T. T.I., 
Moothakunnam , Ernakulam 


36. 


Konniyoor Meenakshi AmmaMemorial TTI, 
Ayravon P. O ., Konni, Pathanamthitta 


MES T. T.I., North Edathala, 
Ernakulam 


IV 


Alappuzha 


VIII 


Thrissur 


37. 


56. 


St. Francis Assissi TTI, 
Arthunkal P. O ., Cherthala , Alappuzha 
Sree Narayana Guru Memorial TTI, 
Thuravoor, Thirumalabhagom P. O ., Alappuzha 
(Malayalam Medium 2 batches) 
Budha School of Elementary TTI, 
Muthukulam , Alappuzha 
SNDSY TTI, Sreekanteswaram , 
Poochakkal P.O ., Alappuzha 


Vikram Sara Bai Teacher Training Institute, 
Vikram Sara Bai Educational Trust , 
Kodungallur,Kaipamangalam , Thrissur 
C . N . N . Teacher Training Institution , 
C . N . N . Schools, Sanjeevini Samajam , 
Cherpu , Thrissur 


39 . 


40. 


Mar Osthatheos T. T.I., 
Perumbilavu , Thrissur 


V 


Kottayam 


Ave Mariya Training College, 
Kodakkara , Thrissur 
St. Jospeh ’s T. T.I.,Kuriachira , Thrissur 


41. 


Sree Mahadeva TTI, Aiyerkulangara , 
Thekkenada P. O ., Vaikom , Pin -686 142 


St. John the Baptists College of Education , 
Nedumkunnam P. O ., Kottayam 
Al- Rashid - T. T. I. Perunnai P. O ., 
Changanacherry, Kottayam 
Mangalam Teacher Training Institute , 
Vettimughal P. O ., Ettumannoor, Kottayam 
St.George T.T.I.,Karikode, Kottayam 


45. 


46 . 


St. Joseph s T . T .I., Mannanam , Kottayam 


IX Palakkad 
Karuna Teacher Training Institute, 
Prabhapuram ,Mannengode P. O ., 
Pattambi, Palakkad . 
Sneha College of TTI, 
Muthalamada, Govindapuram P. O ., 
Palakkad (Malayalam & Tamil) 
Ideal Educational Institute of Teacher Training , 
Ideal Education & Charitable Trust, 
Cherpulassery P. O ., Palakkad 
(Malayalam Medium 2 batches) 
Sree Narayana Teachers Training Institute, 
Kottappuram P. O ., Sreekrishnapuram , Palakkad 
Mannampatta Teacher Training Institute, 
Mannampatta (via )., Sreekrishnapuram , Palakkad 
Teacher Training Institute, 
Nenmara P. O ., Palakkad (Malayalam & Tamil ) 


47 . 


VI Idukki 
Al-Azhar T. T.I., 
K . K . R . Junction , Thodupuzha 
(Malayalam & Tamil) 


VII Ernakulam 


48 . 


Guards TTI, Kallarcode , 
Nenmeni P. O ., Palakkad 


Indira Gandhi Teacher Training Institute, 
Opposite Telephone Exchange , 
Kothamangalam , Ernakulam 
HM Training Schools,Randarkara, 
Muvattupuzha , Ernakulam 
Sophiya Training School, 
Kothamangalam , Ernakulam 
National T. T.I., Vengola, 
Kothamangalam , Ernakulam 


K . B . R . T. T. I., 
Vadakkancherry , Palakkad 


Daya Teacher Training Institute , 
P . O . Athicode, Kozhinjampara , 
Palakkad ( Tamil 2 Batches ) 


89. 


70 . 


X Malappuram 
M . C . T. Teacher Training Institute, 
Melmuri P . O .,Malappuram 
(Malayalam 2 batches). 
Melmuri Muslim Educational Institute of 
Teacher Training ,Melmuri P. O ., 
Malappuram . (Malayalam 2 Batches ) 
Sree Vivekananda Padana Kendram TTI, 
Palemad ,Malappuram . (Malayalam 2 Batches) 
Fazfari Teachers Training Institute , 
MAFM Orphanage and Arabic College , 
Padinhattummuri P. O ., Malappuram . 
(Malayalam 2 batches ) 
Markaz Teachers Training Institute , 
Athavanad ,Karthala P. O .,Malappuram . 
J. B . Teacher Training Institute , 
M . M . K . Building, East Bazar, 
Jabalul Furkhan , Tirur,Malappuram . 


Bafakhy Yatheemkhana TTI, 
Kalpakanchery, Malappuram . 

XI Kozhikode 
Calicut Orphanage Teacher Training Institute, 
Calicut Islamic Cultural Society, 
Sneha Nagar, Kolathara P. O ., 
Calicut. (Malayalam & English ) 
Muslim Orphanages TTI, Cheruvatta , 
Parambil P . O ., Kozhikode . 
Koduvally Muslim Orphanage TTI, 
Koduvally P. O ., Kozhikode. 
KMCT Teacher Training Institute, 
Chathamangalam P. O .,Kozhikode. 


Darul Huda Teacher Training Institute , 
Vanimal P . O ., Kallachi, Kozhikode. 


75 . 


76 . 


Seethi Sahib Charitable Trust 
(Malayalam & English ), 
Kodiyathoor, Kozhikode. 
Meppayur Salafi Teacher Institute , 
Meppayur P. O .,Kozhikode. 
D . H .M .TTI, 
Palayad Nada P. O ., Kozhikode . 
A .W .H . TTI,Kallai, Kozhikode. 


77 . 


Farook Institute of Teacher Educattion , 
Farook College P. O ., Kozhikode. 


79. 


For 


Kumaranasan Smaraka TTI, 
South Beach , Kozhikode. 


80. 


XII Wayanad 


101. 


Mankada Orphanage TTI, 
Mankada Anadhasala Sangam , 
Mankada,Malappuram . (Malayalam , 2 Batches) 
Jawahar Bharathi Educational & Charitable Trust , 
(Malayalam & English ) 
Nettikulam , Uppada P. O .,Malappuram . 
Jamia Nadwiya TTI, 
Edavanna P. O ., Malappuram . 
Farook Education Society , 
Changuvetty P. O ., Parappur, 
Kottakkal, Malappuram -676 503. 
Darul Uloom Teachers Training Institute , 
Thootha P. O ., Malappuram -679 357 . 
Jamiya Salafiya Teacher Training College, 
Pulikkal P. O ., Malappuram . 
K . P. P . M . Teacher Training Institute, 
Anakkayam P. O ., Malappuram , Pin -676 509 . 
Majilsu THA - Aleemil Islamiya T TI, 
Majlis Nagar, Vengad P. O ., Malappuram . 
TTKM Teacher Training Institute , 
Thekkekulamba, Parappur P. O ., 
Malappuram .(Malayalam , 2 Batches) 
Hayathul Islam Orphanage TTI, Olavattur, 
Malappuram . (Malayalam 2 Batches) 
Beeran HajiMemorial TTI, 
Kunnamangalam , Malappuram . 
Sidheeqyiya Teacher Training Institute , 
Anakkayam , Malappuram . 
Devaki AmmaMemorial TTI, 
Chelambra , Malappuram . 


Valummel TTI, 
Meenakshy Charitable Trust, 
Sulthanbathery P. O ., 
Moolankav , Wayanad. (Malayalam 2 Batches) 
St. George Teacher Training Institute , 
Pulpally , Sulthanbathery, Wayanad . 
(Malayalam 2 Batches) 


102 . 


XIII Kannur 


103. 


Malabar Teacher Training Institute, 
Chakarakkal,Mowancherry P . O ., 
Kannur. (Malayalam 2 batches) 


104 . 


Crescent Teacher Training Institute , 
Madayipara , Payangadi P . O ., 
Kannur. (Malayalam 2 Batches ) 
Peringathur Teacher Training Institute, 
Dars Yatheemkhana, Peringathur P. O ., 
Kannur. 


105. 


88 . 


106 . 


Unity Teacher Training Institute, 
C . H .Memorial Educational and Charitable Trust, 
Kanhirode (Via .), Koodali, 
Kannur. (Malayalam & English ) 


TTI s obtained Temporary Recognition 

during 2009- 2010 


1. 


107. 


108. 


Mayyil Teacher Training Institute , 
Hira Charitable Trust, Mayyil,Kannur. 
Kadambur Teachers Training Institute , 
Kadambur P. O ., Medakkad , 
Kannur-670663 . (Malayalam 2 batches ) 


ť 


109 . 


v 


Malanadu Educational and Charitable Trust, 
Taliparampa, Kannur. 


o 


XIV Kasaragode 


B . N . V . TTI Thiruvallam , 
Thiruvananthapuram . 
St. Tresas TTI Mulavanam , Kollam . 
Haneefa Kunju Memorial TTI, 
Umayanaloor, Kollam . 
St. Thomas College of Teachers Education , 
TTI,Pala , Kottayam . 
SDPYS TTI, Palluruthy, Ernakulam . 
Sree Narayana TTI, Okkal, Ernakulam . 
Auxilium TTI, Kidangoor, Ernakulam . 
Sree Vivekananda TTI, Thrissur. 
Moulana College of Teachers Education 

TTI, Koottayi, Malappuram . 
C . K . Raghavan Memorial TTI, 
Pulppally, Wayanad . 
Mar Baselios College of Teachers Education 

TTI, Sulthan Bethery, Wayanad . 
Sulla Musalam TTI, Areacode, Malappuram . 


110 . 


o 


Thanbeehul Islam TTC , 
T.I.H .S.S. Campus,Naimaramoola , 
Vidyanagar P. O .,Kasaragod 


o 


Affiliated T. T.I. 


111. 


Sree Narayana TTI, 
Mahee, Pondicherry . 


a 


